Kerala Gazette No. 27 dated 5th July , 2016 . 


PART I 


Section iii 


കാGOVERN 


r 


ര സർക് 


RNMENT 


V OF KERN 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 2368 ലെഗ്. സി2/ 2015 / നിയമം. 


2016 മാർച്ച് 30 
തിരുവനന്തപുരം, 1191 മീനം 17 

1938 ചൈതം 10 . 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2016 മാർച്ച് 8 -ാം തീയതി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡി. സാജു , 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


17 


2016- ലെ 11 -ാം ആക്റ്റ് 
2015 - ലെ കൂലി കൊടുക്കൽ ( കേരള ഭേദഗതി) ആക്റ്റ് 
1936 - ലെ കൂലി കൊടുക്കൽ ആക്ട് അത് കേരള സംസ്ഥാനത്ത് 
ബാധകമാകുന്നിടത്തോളം വീണ്ടും ഭേദഗതി 

- ചെയ്യുന്നതിനുള്ള 

- ഒരു 

ആക്റ്റ് 
പീഠിക . - 1936 - ലെ കൂലി കൊടുക്കൽ ആക്ട്, അത് കേരള സംസ്ഥാനത്ത് 
ബാധകമാകുന്നിടത്തോളം, ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും 
ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയാറാം സംവൽസരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമം ഉണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2015 - ലെ കൂലി കൊടുക്കൽ 
( കേരള ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 

(3 ) ഇത് 2015 ഒക്ടോബർ 3 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 6 -ാം വകുപ്പിനുള്ള ഭേദഗതി. - 1936 - ലെ കൂലി കൊടുക്കൽ ആക്ടിലെ (1936 - ലെ 
4 -ാം കേന്ദ്ര ആക്റ്റ്) 6 -ാം വകുപ്പിൽ, നിലവിലുള്ള ക്ലിപ്ത നിബന്ധനയ്ക്കുശേഷം, 
താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നു മാത്ര മ ല്ല , ഈ ആക്റ്റിൽ എന്തു തന്നെ അട ങ്ങി യി രു ന്നാ ലും , 
സംസ്ഥാന സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ജോലിക്കായി നിയോഗിക്കപ്പെട്ട 
ആളിൽ നിന്നും ഏതെങ്കിലും അധികാരപ്പെടുത്തൽ വാങ്ങാതെതന്നെ, ഏതൊക്കെ 
വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലുടമകൾ അവിടെ ജോലിക്കായി നിയോഗിക്കപ്പെട്ട 
ആളിന്, ചെക്ക്മുഖാന്തിരമോ കൂലി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കഡിറ്റ് 
ചെയ്തുകൊണ്ടോ, കൂലി കൊടുക്കണമെന്ന് പ്രത്യേകം പറയാവുന്നതാണ് . 

- 3. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2015 - ലെ കൂലി കൊടുക്കൽ ( കേരള ഭേദഗതി) 
ഓർഡിനൻസ് (2015 - ലെ 17 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തോ എടുത്തതോ ആയ 
ഏതെങ്കിലും നടപടി, ഈ ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ 
കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


18 


